തിരുവനന്തപുരം സബ് കോടതി 

മുമ്പാകെ 
OP SUCCESSION No. 7 /2008 


ഹർജിക്കാർ : 


1. എൻ. വിജയൻ, രവീന്ദ്ര വിലാസം, ചെറുവയ്ക്കൽ, 
- ശ്രീകാര്യം പി . ഒ., തിരുവനന്തപുരം. 
2. ടിയിൽ മൈനർ സ്വാതി. 
- 3. സൗദാ മിനി, ചിറ ത്ത ല വി ള വീട്, മേക്കോ ട് , 

മഞ്ചവിളാകം, നെയ്യാറ്റിൻകര. 


എതിർകക്ഷി: ഇല്ല . 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 

1 -ാം ഹർജി ക്കാ രന്റെ ഭാര്യയും 2 –ം ഹർജി കക്ഷി യു ടെ 
മാതാവും 3 -ാം ഹർജിക്കാരിയുടെ മകളുമായിരുന്ന് മരണപ്പെട്ടുപോയ ഇന്ദിര 
അവർകൾക്ക് തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഓഫ് ഇൻഷ്വറൻസിൽ നിന്നും 
ലഭിക്കേണ്ടതായ ക്ലെയിം തുകയായ പട്ടിക 1,06, 430 രൂപയും മറ്റും ലഭിക്കാൻ 
നിയമാനുസൃത അവകാശികളായ ഹർജിക്കാർക്കുള്ള സക്സഷൻ സർട്ടിഫി 
ക്കറ്റിനായി ബോധിപ്പിച്ച മേൽ നമ്പർ ഹർജി 11- 6- 2008 - ൽ വിചാരണ വച്ചിരി 
ക്കുന്നതും ആയതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുള്ളപക്ഷം ടി 
ദിവസം പകൽ 11 മണിക്ക് കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേ 
ണ്ടതും ഇല്ലെങ്കിൽ തർക്കമില്ലന്നു കണ്ട് ഹർജി തീർച്ച ചെയ്യുമെന്ന വിവരം 
ബോധിപ്പിക്കുന്നു . 


18 - 2 - 2008. 


കെ . ഒ . അശോകൻ, 
അഡ്വക്കേറ്റ്. 


ബഹുമാനപ്പെട്ട പറവൂർ അഡീഷണൽ ജില്ലാ കോടതി 

- മുൻപാകെ 

- G . O .P . 19 / 2008 
ഹർജി ക്കാരി : - ആലുവ താലൂ ക്ക് , ചെങ്ങ മ നാട് വില്ലേജ്, 

നെടു വാ ശ്ശേ രി ക ര യിൽ ( അ ത്താ ണി ) പുതു വാ 
വീട്ടിൽ പരേതനായ പൗലോ ഭാര്യ സ്വസ്ഥം 66 വയസ്സുള്ള 
മേരി. 


എതിർകക്ഷികൾ : 

1. ആലുവ താലൂക്ക്, ചെങ്ങ മ നാട് വില്ലേ ജ് , 

നെടുമ്പാശ്ശേരി കര യിൽ ( അ ത്താ ണി ) പുതു വാ വീട്ടിൽ 
പരേതനായ ആന്റണി ഭാര്യ സ്വസ്ഥം 38 വയസ്സുള്ള ഷിജി. 
2. കാലടി ചെങ്ങൽ, വാഴ പ്പി ള്ളി വീട്ടിൽ പാപ്പു മകൻ 

ബിസിനസ്സ്, ഉദ്ദേശം 42 വയസ്സുള്ള ഷാജു . 
3. ടി സ്ഥലത്ത് ടി വീട്ടിൽ പാപ്പു മകൻ ബിസിനസ്സ്, ഉദ്ദേശം 42 

വയസ്സുള്ള ഷാബു . 
4. ടി സ്ഥലത്ത് ടി വീട്ടിൽ ബിസിനസ്സ്, ഉദ്ദേശം 38 വയസ്സുള്ള 

ഷരജ്. 
5. ടി സ്ഥലത്ത് ടി വീട്ടിൽ ബിസിനസ്സ്, ഉദ്ദേശം 34 വയസ്സുള്ള 

മാർട്ടിൻ. 
6. സുരേഷ്, 40 വയസ്സ്, പിൻസസ് ഹോട്ടൽ, 
അത്താണി, നെടുമ്പാശ്ശേരി കര, നെടുമ്പോശ്ശേരി വില്ലേജ്. 


7. ഡോ . പിൻസ്, 36 വയസ്സ്, പ്രിൻസ് മൾട്ടി സ്പെഷ്യാലിറ്റി 
-- ഡെന്റൽ ക്ലിനിക്ക്, അത്താണി, നെടുമ്പാശ്ശേരി കര, നെടുമ്പാ 
- ശ്ശേരി വില്ലേജ്. 
8. സൈമൺ, 40 വയസ്സ്, മെഡിക്കൽ ഏജൻസീസ്, അത്താണി, 

നെടുമ്പാശ്ശേരി കര, നെടുമ്പാശ്ശേരി വില്ലേജ്. 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 

ഹർജിക്കാരിയുടെ മരിച്ച മകൻ ആന്റണിയുടെ മക്കളായ മൈനർകുട്ടിക 
ളുമായ ആഷ് , അജീഷ് എന്നിവരുടെ രക്ഷകർത്താവായി ഹർജിക്കാരിയെ 
പ്രഖ്യാപിച്ചും ആ നിലയിൽ ടി മൈനർ കുട്ടികളെ ഹർജിക്കാരിയുടെ കസ്റ്റ 
ഡിയിലും സംരക്ഷണ യിലും ചുമതലപ്പെടുത്തി വിട്ടു നൽകുന്നതിനും 
1 -ാം എതിർക ക്ഷിയെ ആജ്ഞാ പിച്ചും ഹർജി പട്ടി ക യിൽ 
വിവരിക്കുന്നതും ടി മൈനർ വാർഡ്സിന് അവകാശപ്പെട്ടതുമായ വഹകൾ 
ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലും കൈവശം 
എടുത്തും 

കൈകാര്യം 
ചെയ്യുന്നതിന് ഹർജിക്കാരിയെ അനുവദിച്ചും ഉത്തരവുണ്ടാകുന്നതിനും മറ്റും 
ബോധിപ്പിച്ചിട്ടുള്ള മേൽ നമ്പർ ഹർജി 27 - 6 -2008 തീയതിയിൽ അവധി വച്ചിട്ടു 
ള്ളതും ടി കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കം ഉണ്ടങ്കിൽ 
ആയത് ടി തീയതി പകൽ 11 മണിക്ക് ഈ കോടതി മുൻപാകെ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതും അല്ലാത്തപക്ഷം ടി ഹർജി അനുവദിക്കുന്നതുമാണ 
ന്നുള്ള വിവരം ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


എൻ. പറവൂർ, 
22 - 3 - 2008. 


പി. ആർ. പ്രതാപൻ, 

അഡ്വക്കേറ്റ്. 


